GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

20 


सत्यमेव जयते 


Reg . No. KL / TV ( N )/ 634/ 2018-20 


ക 


o 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 ആഗസ്റ്റ് 25 
25th August 2020 

1196 ചിങ്ങം 9 
9th Chingam 1196 


നമ്പർ 


34 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ഭാദം 3 
3rd Bhadra 1942 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


25th AUG . 20201 


COMMISSIONERATE OF LAND REVENUE 


6003 


that it is proposed to issue a legal heir ship certificate 
accordingly to the petitioner , and that objection if any 
against the issue of the said legal heir ship certificate 
should be filed in person before the Tahsildar, Tirur 
within 30 days of the date of publication of this notice in 
the Kerala Government Gazette . Objection sent by post or 
filed after the stipulated time will not be considered . 


സെഫീഖ്, മുല്ലവീട്ടിൽ, വാരിയം മാട്ടിൽ ഹൗസ്, പാണമ്പ , 
തേഞ്ഞിപ്പലം പി . ഒ . എന്നയാൾ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാൾ 29 - 11 - 2019 - ന് മരിച്ചുപോയെന്നും പരേ ത യുടെ 
അ വ കാ ശി ക ളായി 

പറ യു ന്ന 

പേർ 
മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


താഴ 


3 


പേര് 


SCHEDULE 


കമ് 
നമ്പർ 


പരേതയുമായുള്ള വയസ് 

ബന്ധം 


Age 


1 


49 


S1. 
No. 


Name of the 
legal heirs 


Relationship 
with the deceased 


2 


44 


1 


Wife 


56 


3 


38 


3 3 


2 


Jameela , K. 
Safeena , A. 
Anas Haneef 


31 


Daughter 

Son 


സെഫീഖ് മുല്ലവീട്ടിൽ 

മകൻ 
ഷാജിന , എം . 

മകൾ 
ജസീന , എം . 
മേൽപ്പറഞ്ഞവരാണ് പരേതയുടെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം തിരൂരങ്ങാടി തഹശീൽദാർ 
മുമ്പാകെ ഹാജ രാ കേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


3 


29 


4 


Fihas Haneef 


22 


5 


Ayishakutty 


Mother 


71 


Taluk Office ,, 
Tirur.. 


( Sd . ) 
Tahsildar. 


( 3 ) 


നമ്പർ സി2-2649 / 2020 . 


2020 ഏപ്രിൽ 20 . 


Thirurangadi Taluk 


പരസ്യം 


( 1 ) 


തിരൂ ര ങ്ങാടി താലൂക്കിൽ തിരൂ ര ങ്ങാടി വില്ലേജിൽ 
ഷജു , എം . ബി . , മാടം കുനി, നളിനം എന്നയാൾ മരിച്ചു 
പോയതി നാൽ വിവിധ ആവ ശ്യ ങ്ങ ൾ ക്കായി അവ കാശ 
സർട്ടിഫിക്കറ്റ് ആവ ശ്യപ്പെട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ 
പജു , സി . , നളിനം ഹൗസ്, അമ്പലപ്പടി , തൃക്കുളം എന്നവർ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 10 -1-2020 - ന് മരിച്ചു 
പോയെന്നും പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 
5 പേർ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


നമ്പർ സി2-430212020 . 


2020 മേയ് 13 . 


പേര് 


തിരൂരങ്ങാടി താലൂക്കിൽ നന്നമ്പ വില്ലേജിൽ ഹംസ , 
പ ന യ ത്തിൽ ഹൗസ് എന്നയാൾ മരിച്ചു പോയ തി നാൽ 
വിവിധ ആവ ശ്യ ങ്ങൾക്കായി അ വ കാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ മകൻ മുഹമ്മദ് ആസിഫ് , 
പന യ ത്തിൽ ഹൗസ്, തെയ്യാ ലിങ്ങൽ പി . ഒ . എന്നയാൾ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 

നട ത്തി യ തിൽ ടിയാൻ 1- 1 - 2020 - ന് 
മരിച്ചുപോയെന്നും പരേ തന്റെ അവകാശിക ളായി താഴെ 
പറയുന്ന 3 പേർ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബം 


1 


41 


അന്വഷണം 


2 


14 


3 


11 


3 


4 


76 


പേര് 


കമ് 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


( പജു , സി . 

ഭാര്യ 
വാമദേവ്, എം . എസ് . 

മകൻ 
എം . എസ് . സൂര്യദേവ് 
നളിനി , എം . 

മാതാവ് 
മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം തിരൂരങ്ങാടി തഹശീൽദാർ 
മുമ്പാകെ ഹാജ രാ കേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


1 


ഭാര്യ 


41 


2 


പാത്തുമോൾ 
മുഹമ്മദ് ഫാസിൽ 
മുഹമ്മദ് ആസിഫ് 


മകൻ 


25 


3 


22 


( 4 ) 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം തിരൂരങ്ങാടി തഹശീൽദാർ 
മുമ്പാകെ ഹാജ രാ കേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നമ്പർ സി2-2648 2020 . 


2020 ഏപ്രിൽ 20 . 


( 2 ) 


നമ്പർ സി2-2239 2020. 


2020 ഏപ്രിൽ 20 . 


തിരൂ ര ങ്ങാടി താലൂ ക്കിൽ തിരൂ ര ങ്ങാടി വില്ലേജിൽ 
അഹ മ്മദ് കുട്ടി, അമ്പാടി ഹൗസ് എന്ന യാൾ മരിച്ചു 
പോയതി നാൽ വിവിധ ആവ ശ്യ ങ്ങൾക്കായി അവ കാശ 
സർട്ടിഫിക്കറ്റ് ആവ ശ്യപ്പെട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ 
ഇത്താച്ചുട്ടി, അമ്പാടി ഹൗസ്, കക്കാട് പി . ഒ . തിരൂരങ്ങാടി 
എന്ന വർ സമർപ്പിച്ച അപേക്ഷയിൻ മേൽ 

ബന്ധപ്പെട്ട് 
വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
12-2-2000 - ന് മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി 
പറ യു ന്ന 

പേർ 

മാത മാണുള്ള തന്നും 
അറിവായിരിക്കുന്നു . 


തിരൂ ര ങ്ങാടി താലൂക്കിൽ തേഞ്ഞിപ്പലം വില്ലേജിൽ 
ഫാത്തിമ , എം . , വാരിയം മാട്ടിൽ ഹൗസ് എന്നവർ മരിച്ചു 
പോയതി നാൽ വിവിധ ആ വ ശ്യ ങ്ങൾക്കായി അവ കാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു കൊണ്ട് പരേതയുടെ മകൻ 


താഴ 


5 


189 


25th AUG . 2020 ) 


COMMISSIONERATE OF LAND REVENUE 


6004 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബം 


1 


81 


ഇത്താച്ചുട്ടി 
അബ്ദുൽ സലാം 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം തിരൂരങ്ങാടി തഹശീൽദാർ 
മുമ്പാകെ ഹാജ രാ കേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ഭാര്യ 
മകൻ ( 1-10-2005 - ൽ 

മരണപ്പെട്ടു ) 
( 23-7-2013 - ൽ 
മരണപ്പെട്ടു ) 


2 


3 


അബ്ദുൽ റഹ്മാൻ അമ്പാടി 


3 


( 7 ) 


4 


മുജീബ് റഹ്മാൻ അമ്പാടി 


52 


നമ്പർ സി2-2709 2020. 


2020 ഏപ്രിൽ 20 . 


: 9 


5 


അമീർ ഹംസ 


50 


അവ കാശ 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം തിരൂരങ്ങാടി തഹശീൽദാർ 
മുമ്പാകെ ഹാജ രാ കേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


തിരൂ ര ങ്ങാടി താലൂക്കിൽ തിരൂ ര ങ്ങാടി വില്ലേജിൽ 
അബ്ദു , എ . കെ . , റഷീദ മൻസിൽ എന്ന യാൾ മരിച്ചു 
പോയതിനാൽ വിവിധ 

ആവ ശ്യ ങ്ങൾക്കായി 
സർട്ടിഫിക്കറ്റ് ആ വ ശ്യപ്പെട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ 
ചെങ്ങാട്ട് നഫീസ , റഷീദ് മൻസിൽ , തിരൂരങ്ങാടി എന്നവർ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 

നട ത്തിയതിൽ ടിയാ ൾ 12 - 4 - 2 0 18 - ന് 
മരിച്ചുപോയെന്നും പരേതയുടെ അവകാശികളായി താഴെ 
പറയുന്ന 4 പേർ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


അന്വഷ ണം 


( 5 ) 


നമ്പർ സി2-2849 2020. 


2020 ഏപ്രിൽ 20 . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബം 


1 


66 


2 


43 


3 


38 


തിരൂ ര ങ്ങാടി താലൂക്കിൽ പര പ്പ നങ്ങാടി വില്ലേജിൽ 
പുഷ്പ രാ ജൻ , കൊമ്മ ടത്ത് ഹൗസ് എന്ന യാൾ മരിച്ചു 
പോയ തി നാൽ വിവിധ ആവ ശ്യ ങ്ങൾക്കായി അ വ കാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ ബീന , 
കൊമ്മടത്ത് ഹൗസ്, നെടുവ പി . ഒ . , പരപ്പനങ്ങാടി എന്നവർ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 29-12-2019 - ന് മരിച്ചു 
പോയെന്നും പരേ 

രേതന്റെ അവകാശിയായി താഴെ പറയുന്ന ഒരാൾ 
മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


4 


30 


നഫീസ ചെങ്ങാട്ട് 

ഭാര്യ 
റഷീദ അമ്പാട്ട് 

മകൾ 
റജീബ് അമ്പാട്ട് 

മകൻ 
റനീബ് അമ്പാട്ട് 
മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം തിരൂരങ്ങാടി തഹശീൽദാർ 
മുമ്പാകെ ഹാജ രാ കേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


പേര് 


വയസ് 


പരേതനുമായുള്ള 

ബന്ധം 


50 


ബീന , എ . 

ഭാര്യ 
മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശിയെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം തിരൂരങ്ങാടി തഹശീൽദാർ 
മുമ്പാകെ ഹാജ രാ കേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


അന്വഷ ണം 


( 6 ) 
നമ്പർ സി2-2871 } 2020 . 

2020 ഏപ്രിൽ 20 . 
തിരൂരങ്ങാടി താലൂക്കിൽ തിരൂരങ്ങാടി വില്ലേജിൽ മുഹമ്മദ്, 
പാലോക്കിൽ ഹൗസ് എന്നയാൾ മരിച്ചുപോയതിനാൽ വിവിധ 
ആവശ്യങ്ങൾക്കായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേതന്റെ മകൻ സൈതലവി, പാലോക്കിൽ ഹൗസ്, 

മമ്പു റം , പന്താ ര ങ്ങാടി എന്ന യാൾ സമർപ്പിച്ച് 
അപേക്ഷയിൻ മേൽ ബന്ധ പ്പട്ട വില്ലേ ജാഫീ സർ വഴി 

നട ത്തിയതിൽ ടിയാൻ 7- 9 - 2019 - ന് 
മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 
6 പേർ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
ക്രമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


( 8 ) 
നമ്പർ സി2-2974 2020. 

2020 ഏപ്രിൽ 20 . 
തിരൂ ര ങ്ങാടി താലൂക്കിൽ പെ രു വ ള്ളൂ ർ വില്ലേജിൽ 
സുലോചന , എം . , പരിയാപുരത്ത്, സുധി നിവാസ് എന്നവർ 
മരിച്ചു പോയ തി നാൽ വിവിധ 

ആ വ ശ്യ ങ്ങ ൾ ക്കായി 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ 
മകൻ സുഭിലാൽ, പി . , പരിയാപുരത്ത്, സുധി നിവാസ്, 
വരിച്ചാൽ, പറമ്പിൽ പീടിക പി . ഒ . എന്നയാൾ സമർപ്പിച്ച 
അപേക്ഷ യിൻ മേൽ 

ബന്ധപ്പെട്ട് 

വില്ലേജാഫീ സർ വഴി 
നട ത്തിയതിൽ ടിയാ ൾ 14- 10- 2019 - ന് 
മരിച്ചുപോയെന്നും പരേതയുടെ അവകാശികളായി താഴെ 
പറയുന്ന 3 പേർ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
കമ പേര് പരേതയുമായുള്ള 

വയസ് 
നമ്പർ 

ബന്ധം 
വേലായുധൻ, പി . 

ഭർത്താവ് 
സുഭിലാൽ, പി . 

മകൻ 
സുധിലാൽ, പി . 
മേൽപ്പറഞ്ഞവരാണ് പരേതയുടെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം തിരൂരങ്ങാടി തഹശീൽദാർ 
മുമ്പാകെ ഹാജ രാ കേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


വടക്ക 


മ 


അന്വഷ ണം 


1 


71 


2 


32 


3 


23 


3 3 


ബം 


1 


70 


ഭാര്യ 
മകൻ 


2 


45 


3 


മകൾ 


43 


പാത്തുമ്മു 
അബ്ദുൽ സത്താർ 
സുലെഖ 
സെയ്വി 
മുജീബ് റഹ്മാൻ 
ശാഹിദ 


4 


മകൻ 


38 


5 


35 


താലൂക്കാഫീസ്, 
തിരൂരങ്ങാടി . 


( ഒപ്പ്) 
തഹശീൽദാർ. 


6 


മകൾ 


30 


190 


